© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


233 





(5) 


നമ്പര്‍ എ4-259/2021. 2021 ജനുവരി 4. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
കൌസ്തുഭം വീട്ടില്‍ ഗൌരി ജെ. ശങ്കര്‍ എന്നവര്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അവകാശപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ പിതാവ്‌ ജയശങ്കര്‍, എസ്‌. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
നടത്തിയതില്‍ ടിയാള്‍ 


അന്വേഷണം 2-12-2015-90 


തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അനന്തരാ 


വകാശികളായി താഴെ പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജയശങ്കര്‍, എസ്‌. പിതാവ്‌ 41 

2 അമ്പിളി, എസ്‌. മാതാവ്‌ 39 


മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


6) 


നമ്പര്‍ എ4-12809/2020. 2021 ജനുവരി 6. 


അമ്പലപ്പുഴ താലൂക്കില്‍ അമ്പലപ്പുഴ വില്ലേജില്‍ 
കോമന പ്രദേശത്ത്‌ അപ്പൂസ്‌ വീട്ടില്‍ ഡോ. ഇ. സി. ബാബുക്കു്ടി 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അവകാശപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ ഡോ. ലത, ജെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 26-11-2020-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അനന്തരാവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഡോ. ലത, ജെ. ഭാര്യ 55 
2 ഡോ. ദീപക്‌ ബാബു മകന്‍ 26 
മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 


വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലുക്കാഫീസ്‌, 
അമ്പലപ്പുഴ. 


(പ്പ്‌) 


തഹശീൽദാർ. 


133 


തിരുത്തല്‍ പരസ്യം 


() 


MAUB ag)4-11356/ 2020. 2020 നവംബര്‍ 18. 


11-8-2020-ലെ 
IID 


വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 1955-ല്‍ എ 6315/20-ാം നമ്പരായി 


ദ2-ാം നമ്പര്‍ കേരള ഗസറ്റില്‍ (വാലും 9, 


പാര്‍ട്ട്‌ കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 


പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തില്‍ അവകാശികളുടെ പേര്‌ 


ക്രമ നമ്പര്‍ 1 “സജി” എന്നത്‌ “സജി കേശവന്‍” എന്നും 


ര 


ക്രമനമ്പര്‍ 2, “ശിവപ്രസാദ്‌” എന്നത്‌ “കെ. ശിവപ്രസാദ്‌ 


എന്നും തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലുക്കാഫീസ്‌, 


(പ്പ) 


അമ്പലപ്പുഴ. തഹശീല്‍ദാര്‍. 


Cherthala Taluk 
പരസ്യം 


() 


നമ്പര്‍ എഫ്‌4-8668 /2020. 2020 സെപ്റ്റംബര്‍ 8. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ ചേര്‍ത്തല 
വടക്ക്‌ വില്ലേജില്‍ വടേക്കരി വീട്ടില്‍ വി. വി. ആന്റണി 
എന്നയാള്‍ 18-3-2004-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്ൃത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ ഏലിക്കുട്ടി സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി വി. വി. ആന്റണി എന്നയാള്‍ 
18 -3-2004-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന ട (മൂന്ന്‌) പേര്‍ 
മാധ്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. പരേതന്റെ 


മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഏലിക്കുട്ടി ഭാരൃ 85 

2 ഷേര്‍ളി തോമസ്‌ മകള്‍ 54 

3 ജോഷി, വി. എ. മകന്‍ 51 

4 ഷൈനി ബെന്നി മകള്‍ 49 

5 അന്നമ്മ 48 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശി 
കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞുവരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


234 





(2) 


നമ്പര്‍ എഫ്‌4-8660/2020. 2020 സെപ്റ്റംബര്‍ 15. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ പാണാവള്ളി 
വില്ലേജില്‍ എളട്ടുകണ്ടത്തില്‍ വീട്ടില്‍ ശിവദാസ്‌ എന്നയാള്‍ 
25-7-2020-ാം തീയതി മരണസപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്ൃത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ സോമ, റ്റി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി ശിവദാസ്‌ എന്നയാള്‍ 
25 -7-2020-ാം തീയതി മരണപ്പെട്ടു വെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 (മൂന്ന്‌) പേര്‍ 
മാധ്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. പരേതന്റെ 
പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലക്ഷ്മി മാതാവ്‌ 67 

2 സോമ, റ്റി. ഭാര്യ 39 

3 അനുലക്ഷ്മി (മൈനര്‍) മകള്‍ 19 

4 ശങ്കര്‍ ദാസ്‌ (മൈനര്‍) മകന്‍ 11 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എഫ്‌4-8796/2020. 2020 സെപ്റ്റംബര്‍ 15. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ 
കുത്തിയ തോട്‌ വില്ലേജില്‍ ഇടമുറിയില്‍ വീട്ടില്‍ തിലകന്‍ 
എന്നയാള്‍ 6-7-2019-0൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന്‌ വിവിധ 
ആവശ്യത്തിലേക്ക്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ ബിബിന്‍ തിലക്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി തിലകന്‍ എന്നയാള്‍ 6-7-2019-ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ മാര്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


അവകാശ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീന ഭാര്യ 54 
2 വന്ദന തിലക്‌ മകള്‍ 29 
3 ബിബിന്‍ തിലക്‌ മകന്‍ 32 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
ചേര്‍ത്തല തഹശിീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞ്‌ വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


134 


(4) 


നമ്പര്‍ എഫ്‌4-714//2021. 2021 ജനുവരി 8. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ ചേര്‍ത്തല 
തെക്ക്‌ വില്ലേജില്‍ ചിറയില്‍ വീട്ടില്‍ സി. വി. പ്രഭാകരന്‍ 
എന്നയാള്‍ 30-11-2018-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന്‌ വിവിധ 
ആവശ്യത്തിലേക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ രാധ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
സി. വി. പ്രഭാകരന്‍ എന്നയാള്‍ 30-11-2018-ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
(മൂന്ന്‌) പേര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാധ ഭാര്യ 64 
2 പ്രദീപ്‌ മകന്‍ 47 
3 പ്രീതി മകള്‍ 45 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എഫ്‌4-8808 /2020. 2020 സെപ്റ്റംബര്‍ 15. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ കോടംതുരുത്ത്‌ 
വില്ലേജില്‍ പൊഠ്റുപ്പറമ്പില്‍ വീട്ടില്‍ പി. എന്‍. ചെല്ലപ്പന്‍ 
എന്നയാള്‍ 19 -6-2014-ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന്‌ 
വിവിധ ആവശൃത്തിലേക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകന്‍ പി. സി. ഷാ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി പി. എന്‍. ചെല്ലപ്പന്‍ 
എന്നയാള്‍ 19-6-2014-ാം തീയതിമരണപ്പെട്ടു വെന്നും 
പരേതന്റെ അവകാശികളായി താഴെപറയുന്ന 4 (നാല്‌) പേര്‍ 
മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മന്ദാകിനി, കെ. എന്‍. ഭാര്യ 80 
2 ഷൈന്‍, പി. സി. മകന്‍ 55 
3 സന്ധ്യ ബാബു മകള്‍ 53 
4 പി. സി. ഷാ മകന്‍ 48 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


235 





(6) 


നമ്പര്‍ എഫ്‌4-8902/2020. 2020 സെപ്റ്റംബര്‍ 15. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ പള്ളിപ്പുറം 
വില്ലേജില്‍ ചിറയില്‍പാടം വീട്ടില്‍ സദാനന്ദന്‍ എന്നയാള്‍ 
14 -8-2020-ഠം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന്‌ വിവിധ 
ആവശ്യത്തിലേക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ ഓമന സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
സദാനന്ദന്‍ എന്നയാള്‍ 14-8-2020-ാ൦ തീയതി മരണപ്പെട്ടു 
വെന്നും 
(മൂന്ന്‌) പേര്‍ മാ്രതമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പരേതന്റെ അവകാശികളായി താഴെപറയുന്ന 3 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഓമന ഭാര്യ 63 
2 മിനി മകള്‍ 41 
3 സഹജന്‍ മകന്‍ 37 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ (്പസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എഫ്‌4-8898/2020. 2020 സെപ്റ്റംബര്‍ 18. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ 
കൊക്കോതമംഗലം വില്ലേജില്‍ കൊല്ലംപറമ്പ്‌ വീട്ടില്‍ സേനന്‍ 
എന്നയാള്‍ 23-7-2020-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന്‌ വിവിധ 
ആവശ്ൃത്തിലേക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട 
പരേതന്റെ ഭാര്യ ഗിരിജ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടി സേനന്‍ എന്നയാള്‍ 23-7-2020-ാ൦ തീയതി മരണപ്പെട്ടു 
വെന്നും 
(മൂന്ന്‌) പേര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പരേതന്റെ അവകാശികളായി താഴെപറയുന്ന 3 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രൂ്രാണി മാതാവ്‌ 80 
2 ഗിരിജ ഭാരൃ 48 
3 ശ്രീലക്ഷ്മി (മൈനര്‍) മകള്‍ 11 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No. 2/2021/DTP (CLR). 


135 


(8) 


നമ്പര്‍ എഫ്‌4-8903 /2020. 2020 സെപ്റ്റംബര്‍ 16. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ അരൂര്‍ 
വില്ലേജില്‍ പുത്തന്‍പുരയ്ക്കല്‍ വീട്ടില്‍ മാത്യു മാര്‍ക്കോസ്‌ 
എന്നയാള്‍ 7-4-2007-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന്‌ വിവിധ 
ആവശ്യത്തിലേക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ ജ്രടീസ്‌ മാത്യു സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടി മാത്യു മാര്‍ക്കോസ്‌ എന്നയാള്‍ 7-4-2007-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെപറയുന്ന 4 (നാല്‌) പേര്‍ മാരതമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 SIT AMS) ഭാര്യ 74 
2 ഷൈനി ജോണി മകള്‍ 54. 
3 സജീവ്‌ മാത്യു മകന്‍ 53 
4 സിന്ധു ഫ്രാന്‍സിസ്‌ മകള്‍ 47 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എഫ്‌4-8944/2020. 2020 സെപ്റ്റംബര്‍ 24. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ കഞ്ഞി 
ക്കുഴി വില്ലേജില്‍ ലക്ഷ്മി നിവാസ്‌ വീട്ടില്‍ അനന്തരാമന്‍ 
പോറ്റി എന്നയാള്‍ 20-10-2019-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന്‌ 
വിവിധ ആവശൃത്തിലേക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാര്യ ലക്ഷ്മി അമ്മാള്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീ 
സര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി അനന്തരാമന്‍ 
പോറ്റി എന്നയാള്‍ 20-10-2019-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെപറയുന്ന 6 (ആറ്‌) പേര്‍ 
മാധ്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


(oa പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലക്ഷ്മി അമ്മാള്‍ ഭാര്യ 76 
2 ലളിതാമണി മകള്‍ 58 
3 ലീലാമണി 3 56 
4 വെങ്കിട്ടരാമന്‍ പോറ്റി മകന്‍ 53 
5 ബേബി മകള്‍ 51 
6 ഗണഷ്‌ മകന്‍ 48 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 





മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 


അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എഫ്‌4-8964/2020. 2020 സെപ്റ്റംബര്‍ 24. 


ചേര്‍ത്തല താലൂക്കില്‍ 


ആലപ്പുഴ 
തണ്ണീര്‍മുക്കം തെക്ക്‌ വില്ലേജില്‍ ചാണി വെളിയില്‍ വീട്ടില്‍ 


ജില്ലയില്‍ 
[1] 


ലതിക, ആര്‍. കെ. എന്നവര്‍ 14-2-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ നിയമാനുസൃത അവകാശികളെ 
കാണിക്കുന്നതിനും വിവിധ ആവശ്ൃത്തിലേക്കും അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 
ജയപ്രകാശ്‌, സി. ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
ലതിക, ആര്‍. തീയതി 


കെ. എന്നവര്‍ 14-2-2020-90 


മരണപ്പെട്ടുവെന്നും പരേതയുടെ അവകാശികളായി 


താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ മാര്രമാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 

നമ്പര്‍ ബന്ധം 
1 ജയപ്രകാശ്‌, സി. ആര്‍. ഭര്‍ത്താവ്‌ 71 
2 ജിത, ജെ. മകള്‍ 32 
3 ജിതിന്‍, ജെ. മകന്‍ 26 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ള 
തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 


അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ എഫ്‌4-8814/2020. 2020 സെപ്റ്റംബര്‍ 15. 


ചേര്‍ത്തല താലൂക്കില്‍ 


ആലപ്പുഴ 
വില്ലേജില്‍ ര്രീരാഗം, കൂുനമ്മാക്കല്‍ വീട്ടില്‍ 


ജില്ലയില്‍ 
അരൂര്‍ 
ശശിധരന്‍പിള്ള, കെ. ജി. എന്നയാള്‍ 26-4-2020-ാ൦ തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികളെ 
കാണിക്കുന്നതിനും വിവിധ ആവശ്ൃത്തിലേക്കും അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
കൃഷ്‌ ണ ഗീത സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
ശശിധരന്‍പിള്ള, കെ. ജി. എന്നയാള്‍ 26-4-2020-ഠാഠ തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ മാര്രമാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


136 


236 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കൃഷ്ണഗീത ഭാര്യ 66 
2 സംഗീത മകള്‍ 43 


(മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല) 
3 സന്ദീപ്‌ മകന്‍ 


(മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല) 


42 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എഫ്‌4-12562/2020. 2020 ഡിസംബര്‍ 21. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ ചേര്‍ത്തല 
തെക്ക്‌ വില്ലേജില്‍ മേവല്ലൂര്‍ ചിറവെളി വീട്ടില്‍ 
സുദര്‍ശനന്‍, കെ. എന്നയാള്‍ 16 -11-2020-ഠാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികളെ 
കാണിക്കുന്നതിനും വിവിധ ആവശ്യത്തിലേക്കും അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
കനകമ്മ, ഡി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേ ജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
സുദര്‍ശനന്‍, കെ. എന്നയാള്‍ 16 -11-2020-ഠം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ മാര്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കനകമ്മ, ഡി. ഭാര്യ 51 
2 അഞ്ജലി സുദര്‍ശനന്‍ മകള്‍ 24 
3 അനുജ, കെ. 35 16 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എഫ്‌4-11805/2020. 2020 നവംബര്‍ 30. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ പള്ളിപ്പുറം 
വില്ലേജില്‍ ചാത്തമംഗലം ലക്ഷം വീട്‌ വീട്ടില്‍ ലക്ഷ്മണന്‍ 
എന്നയാള്‍ 24-4-2017-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്ൃത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാര്യ തങ്കമ്മ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
ലക്ഷ്മണന്‍ എന്നയാള്‍ 24-4-2017-ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 (മൂന്ന്‌) പേര്‍ മാ്രതമാണുള്ളതെന്നും അറിവായിരിക്കൂന്നു. 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 





12th Jan. 2021] COMMISSIONERATE OF LAND REVENUE 237 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം ബന്ധം 
1 തങ്കമ്മ ലക്ഷ്മണന്‍ ഭാര്യ 66 ദേവനന്ദ (മൈനര്‍) മകള്‍ 14 
2 അജിമോന്‍, എല്‍. മകന്‍ 46 


3 സജിമോന്‍, എല്‍. 35 


മമ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ എഫ്‌4-13497/2020. 2021 ജനുവരി 1. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ അരൂക്കുറ്റി 
വില്ലേജില്‍ പദ്മ വിലാസം വീട്ടില്‍ കോമളവല്ലിയമ്മ 
എന്നവര്‍ 25-5-2020-ഠ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശുത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ മകന്‍ കെ. എസ്‌.അനന്തകൃഷ്ണന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി കോമളവല്ലിയമ്മ എന്നവര്‍ 
25 -5-2020-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ 
മാധ്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. പരേതയുടെ 
മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. എസ്‌. പ്രതാപച്ന്ദ്രന്‍ നായര്‍ മകന്‍ 63 


2 കെ. എസ്‌. അനന്തകൃഷ്ണന്‍ 60 


2 


3 കെ. എസ്‌. മധുസൂദനപണിക്കര്‍ 57 


മമ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ എഫ്‌4-11996 /2020. 2020 ഡിസംബര്‍ 9. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ 
കൊക്കോതമംഗലം വില്ലേജില്‍ മേലാച്ചിവെളി (ദേവനന്ദനം) 
വീട്ടില്‍ ജയലളിത ഇടുക്കി ജില്ലയില്‍ ഇടുക്കി താലൂക്കില്‍ 
കാഞ്ചിയാര്‍ വില്ലേജില്‍ കന്നുവെട്ടിയില്‍ വീട്ടില്‍ 
സാജന്‍, കെ. എന്‍. എന്നിവര്‍ യഥാക്രമം 14-12-2015, 2-3-2020 
എന്നീ തീയതികളില്‍ മരണപ്പെട്ടുവെന്നും 
പരേതരുടെ നിയമാനുസൃത അവകാശിയെ കാണിക്കുന്നതിനും 
വിവിധ ആവ ശൃത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതരുടെ മകള്‍ക്കുവേണ്ടി 
മാതാമഹി ലളിത, കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധ 
പ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി ജയ 
ലളിത, സാജന്‍, കെ. എന്‍. എന്നിവര്‍ യഥാ(കമം 
14-12-2015, 2-3-2020 എന്നീ തീയതികളില്‍ മരണപ്പെട്ടു വെന്നും 
പരേതരുടെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാള്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതയുടെ 
പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. 


137 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതരുടെ അവകാശിയെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞുവരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(16) 


No. F4-11010/2020. 25th November 2020. 


Sajeev, U. S., Ulladassery House, Thannermukkom 
North Village has applied for a legal heirship certificate 
of his wife Maya Raman who died on 11-3-2020. This 
certificate is required for various purposes. On enquiry, 
there are only three legal heirs are alive. The details of 
the legal heirs are furnished below. 


SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Sajeev, U. S. Husband 4l 
2 Sharan Sajeev (Minor) Son 10 
3 Sivani Maya Sajeev (Minor) Daughter 7 


(The statement was not reccorded as the applicant 
was abroad.) 


Anybody who have any objection regarding the 
legal heirs of the deceased should file the same in person 
before the Tahsildar. Cherthala within 30 days from the 
date of publication and the objection filed after the expiry 
30 days should not be considered. 


Taluk Office, 
Cherthala. 


(Sd) 
Tahsildar. 


തിരുത്തല്‍ പരസ്യം 


©) 

നമ്പര്‍ എഫ്‌ 4-18810/2019. 2020 ഒക്ടോബര്‍ 22. 

ഗസ്റ്റ്‌ 27-ല്‍ 

ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
a 


7 -7-2020-ലെ കേരള നമ്പര്‍ 
(വാല്യം 1%, പാര്‍ട്ട 111) കമ്മീഷണറേറ്റ്‌ 
വിഭാഗത്തില്‍ 4963-ാം നമ്പര്‍ പേജില്‍ ക്രമനമ്പര്‍ (1)-ല്‍ 
എഫ്‌ 4-18810/2019 നമ്പരായി പ്രസിദ്ധീകരിച്ച പരസ്യത്തിലെ 
"പരേതയുടെ മകള്‍ ദേവയാനി, ബി. ഡി. സമര്‍പ്പിച്ച 
അപേക്ഷ” എന്നതിന്‌ പകരം പരേതയുടെ സഹോദരി 
നാരായണിയുടെ മകള്‍ ദേവയാനി, ബി. ഡി.” സമര്‍പ്പിച്ച 


അപേക്ഷ എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


238 





(2) 
2020 നവംബര്‍ 6. 


നമ്പര്‍ 36-ല്‍ 


നമ്പര്‍ എഫ്‌ 4-5517/2020. 


15-9-2020-ലെ കേരള ഗസ്റ്റ്‌ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ 6251റാം നമ്പര്‍ പേജില്‍ ക്രമനമ്പര്‍ 
(ദ7)-ല്‍ എഫ്‌ 4-5917/2020 നമ്പരായി പ്രസിദ്ധീകരിച്ച 
പരസൃത്തിലെ അവകാശികളുടെ പേരു വിവരത്തില്‍ 
ര്രമനമ്പര്‍ 7 ആയി പ്രസിദ്ധികരിച്ചിരിക്കുന്ന പേര്‍ 
“ജിനുരാജ്‌ എന്നതിന്‌ പകരം “ജിനരാജ്‌ എന്ന്‌ തിരുത്തി വായി 
ക്കേണ്ടതാണ്‌. 


(3) 


2020 നവംബര്‍ 9. 


നമ്പര്‍ 39-ല്‍ 


നമ്പര്‍ എഫ്‌ 4-6811/2020. 


6-10-2020-ലെ കേരള ഗസ്റ്റ്‌ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ 6766റോം നമ്പര്‍ പേജില്‍ ക്രമനമ്പര്‍ 
(22)-ല്‍ എഫ്‌ 4-6811/2020 നമ്പരായി പ്രസിദ്ധീകരിച്ച 
പരസ്യത്തില്‍ “പരേതന്റെ മകന്‍ മുരളീധരന്‍, കെ. സമര്‍പ്പിച്ച 
അപേക്ഷ്‌' എന്നതിന്‌ പകരം "പരേതന്റെ മകന്‍ 
മുരളീധരന്‍, എ. കെ. സമര്‍പ്പിച്ച അപേക്ഷ” എന്ന്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
ചേര്‍ത്തല. 


(പ്പു) 


തഹശീല്‍ദാര്‍. 


Kuttanad Taluk 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ സി4-1714/2020. 2020 ഒക്ടോബര്‍ 14. 


11-8-2020- തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 32-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 5732-ല്‍ ക്രമനമ്പര്‍ (2) പ്രകാരം 
പ്രസിദ്ധപ്പെടുത്തിയ സി 4-1714/2020 നമ്പര്‍ പരസൃത്തില്‍ 
പരേതനായ കുഞ്ചെറിയ കുര്യാക്കോസിന്റെ മരണത്തീയതി 
“31-10-2019' എന്നത്‌ “3-10-2019 aga തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
കൂട്ടനാട. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


Mavelikkara Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ സി1-7901/2020. 2020 നവംബര്‍ 2. 


മാവേലിക്കര താലൂക്കില്‍ മാവേലിക്കര വില്ലേജില്‍ 
പുതിയകാവ്‌ മുറിയില്‍ സാന്‍സ്‌ സൂസിയില്‍ 
റെയിച്ചുല്‍ ഡാനിയേല്‍ (റെയിച്ചല്‍ സാമുവല്‍) 21-6-2011-ല്‍ 
മരിച്ചുപോയിട്ടുളളതിനാല്‍ അവകാശികളെ തെളിയിക്കുന്ന 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ ചെറുമകന്‍ 
ടി വില്ലേജില്‍ മണക്കാട്‌ മുറിയില്‍ കടകശ്ശേരില്‍ വീട്ടില്‍ 
വിവേക്‌ സാമുവല്‍ വര്‍ഗീസ്‌ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ മാവേലിക്കര വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തി വരുത്തിയ രേഖകള്‍ 
പരിശോധിച്ചതില്‍ നിന്നും പരേതയുടെ നിയമപരമായ 
അവകാശികള്‍ താഴെ പറയുന്നവരാണെന്ന്‌ കാണുന്നു. 


138 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സാമുവല്‍ കെ. സാമുവല്‍ മകന്‍ 59 
2 മറിയാമ്മ വര്‍ഗീസ്‌ മരണപ്പെട്ട 
മകന്‍ 

വര്‍ഗീസ്‌ കെ. 

സാമുവലിന്റെ ഭാര്യ 55 
3 വിവേക്‌ സാമുവല്‍ ം മകന്‍ 33 

വര്‍ഗീസ്‌ 

4 വിനിത റെയ്ച്ചല്‍ ം മകള്‍ 31 


വര്‍ഗീസ്‌ 


പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും മകന്‍ 
വര്‍ഗീസ്‌ കെ. സാമുവലും മരണപ്പെട്ടിട്ടുള്ളതാണ്‌. ആകയാല്‍ 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ മുകളില്‍ പറഞ്ഞ 4 പേരും മാര്രമാണ്‌ 
പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ എന്ന്‌ 


തെളിയിക്കുന്ന ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ രേഖാമുലം ഹാജരാകേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി1-7531/2020. 2020 സെപ്റ്റംബര്‍ 28. 


മാവേലിക്കര താലൂക്കില്‍ താമരക്കുളം വില്ലേജില്‍ 
പേരൂര്‍കാരാഴ്മ മുറിയില്‍ ഇടപ്പുരയില്‍ റോസ്്‌ഡേയ്‌ല്‍ വീട്ടില്‍ 
ബാബു ശാമുവല്‍ 25-11-2016-ല്‍ മരിച്ചുപോയിട്ടുള്ളതിനാല്‍ 
അവകാശികളെ തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ മിനി ബാബു 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ താമരക്കുളം വില്ലേജ്‌ 
ആഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തി 
വരുത്തിയ രേഖകള്‍ പരിശോധിച്ചതില്‍ നിന്നും പരേതന്റെ 


നിയമപരമായ അവകാശികള്‍ താഴെ പറയൂന്നവരാണെന്ന്‌ 


കാണുന്നു. 

ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മിനി ബാബൂ ഭാര്യ 52 

2 സ്റ്റെഫി റോസ്‌ ബാബു മകള്‍ 26 

3 സ്റ്റീവ്‌ സാംബാബു മകന്‍ 23 


പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്ുങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ മുകളില്‍ പറഞ്ഞ മൂന്നു പേരും 
മാധ്രമാണ്‌ പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
തെളിയിക്കുന്ന ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ രേഖാമൂലം ഹാജരാക്കേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


